കേരള സർക്കാർ 
Government of Kerala 

2014 


Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV(N )/ 634/2012 -14 


. 


- 


GOVERNM 
, 


കര 


പ് 


- സർക്ക 


കാർ 


VMENT OF 
- 


KERALA 


tl cf Kk dohv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജൂ ലൈ 15 
15th July 2014 
1189 മിഥുനം 31 
31st Mithunam 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 24 
24th Ashadha 1936 


PART III 
Irrigation Department 


പുനർ ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം 


| കമ 
നമ്പർ 


നമ്പർ ഡി . ബി .1/ 97. 


| 2014 ജൂ 


ലൈ 1. 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- ( 1) 


(2 ) 


| ( 3 ) 


1 


01/ 2014 - 15 - നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായ 
ത്തി ൽ പ്പട്ട ചെ ങ്ങ മ നാട് ന മ്പ ർ 1 
എൽ. ഐ . സ്കീമിൽ ടാഷ് റാക്കിന്റെ 
നിർമ്മാണവും ലീഡിംഗ് ചാനലിന്റെ ആഴം 
കൂട്ടുന്ന പ്രവൃത്തിയും- 4,98,477 


12 ,500 


കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും പേരെഴുതി മുദ്രവച്ച് 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ് 
സ് പീഡ് പോസ്റ്റ് ആയി മാത്രം ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
തപാലിൽ ഉണ്ടാകാവുന്ന കാലതാമസത്തിന് ഈ വകുപ്പ് 
ഉത്തര വാ ദിയാകുന്ന തില്ല . കൊറിയർ സർവ്വീസിലൂടെയും 
നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർ ഘാ സു കൾ 21- 7 - 2014 -ാം തീയതി വൈകു ന്നേരം 
3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 - ന് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോ ഗ സ്ഥനോ അപ്പോൾ ഹാജരൂള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണ 
വശാൽ നിശ്ചിത ദിവസം അവധിയായിരുന്നാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. 


- 02 / 2014 - 15 ചെങ്ങമനാട് ഗ്രാമപഞ്ചാ യ 

ത്തിൽപ്പെട്ട ആവണംകോട് ന മ്പ ർ 1 ( എ ) 
എൽ. എ . സ്കീമിൽ സക്ഷൻ പിറ്റിന്റെയും 
ട്രാഷ് റാക്കിന്റെയും നിർമ്മാണ പ്രവർത്തനം 
- 4, 59, 565 


11,500 


3 


- 60/ 2013 - 14 - കോതമംഗലം മുനിസിപ്പാലിറ്റി 
യിൽപ്പെട്ട ഇരപ്പുങ്കൽ പാലത്തിന് താഴെ 
യുള്ള കാസ് ബാറിന്റെ സംരക്ഷണവും 
പുനരുദ്ധാരണ വേലകളും - 8, 21, 465 


| 20, 550 


416 


KERALA GAZETTE 


PART III 


( 1) 


(3 ) 


64 / 2013 - 14 - കീരമ്പാറ പഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 11- ൽപ്പെടുന്ന തടയാലി തോടിന്റെ 
സംരക്ഷണവും നവീകരണ പ്രവർത്തന 
വേലകളും - 9,99, 704 

25, 000 


- 5 


04 / 2013 - 14 - പിണ്ടിമന പഞ്ചായത്ത് വാർഡ് 
നമ്പർ IV- ൽപ്പെടുന്ന ഇരപ്പുങ്കൽ ക്രോസ് 
ബാറിന്റെ അറ്റകുറ്റപ്പണികൾ - 3, 91, 000 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഓഫീ സ റുടെ കാര്യാ ല യ ത്തിൽ നിന്നും 
ലഭിക്കു ന്ന താ ണ് . ദർഘാസ് ( പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
- 100 (നൂറ്) - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്തിരിക്കണം. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമയത്തും മാറത്തക്ക വിധ ത്തിൽ 
അധികാരപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിര ത ദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാ ളി ക്ഷേമനിധി 
നിയ മഗന്ഥ ത്തിലെ ( 2 ) വകുപ്പ് അനു സ രിച്ച് പണികൾ 
ഏറ്റെടുത്തു നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തി 
കളുടെ മൊത്തം ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 


9 ,800 


48 / 2013- 14 - കോതമംഗലം മുനിസിപ്പാലിറ്റി 
യിൽ ഇരപ്പുങ്കൽ പാലത്തിന് മുകൾ 
ഭാഗത്തുള്ള ഇരപ്പുങ്കൽ തോടിന്റെ സംരക്ഷണ 
വേലകൾ - 9,98,795 


25, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 2 ഇവയ്ക്ക് 
- 1,000 + വാറ്റ്, ക്രമനമ്പർ 3, 4, 6 ഇവയ്ക്ക് 1,500 + വാറ്റ്, 
ക്രമനമ്പർ 5- ന് 800 + വാറ്റ്. 

ദർഘാസ് ( പമാണം വിൽക്കുന്ന തീയതിയും 
സമയവും 15- 7 - 2014 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 


- കേരള പൊതുമരാമത്ത് വകുപ്പിലെയും ജലവിഭവ 
വകു പ്പിലയും ദർഘാ സു കളെ സംബ ന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാ സിനും ബാധകമാ യി രിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


പണി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1 - നും 2 - നും 
3 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 


ചെറുകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, കാക്കനാട്, 

- ( ഒപ്പ്) 
എറണാകുളം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


